Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


Tride 


OVERN 


no 


mo 


VMENT OF 
न्यवर 


OF KERT 


19 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


21st December 2010 
2010 WINomo 21 


THIRUVANANTHAPURAM , TUESDAY 


No . 


50 


ueijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Agrahayana 1932 
1932 BOLOOOOOmo 30 


PART III 
Labour Department 


NOTICES 


DETAILS OF DEPENDENTS 


Sl. 


Name and 
Address 


Relation 

ship 


No . 


Age 
( in case of 

minor ) 


No . WCA -649/2010. 


1st December 2010 . 


Wife 


ΝΑ 


Whereas, the Executive Engineer , Kerala State 
Electricity Board , Electrical Division , Nedumangadu has 
deposited with this Court an amount of Rs. 4 ,22 ,340 
(Rupees Four lakh twenty two thousand three hundred 
and forty only ) as Workmen s Compensation payable to 
the dependents of the deceased workman Sri B . Shanavas 
who met with a fatal accident on 25 -8 - 2009 arising out of 
and in the course of his employment under the above 
employer. 


Shajeela Beevi, 
Shanavas Manzil, 
Champalvila, 
Kallara P. O ., 
Thiruvananthapuram 


2 


Muhammad Shah 


Son 


5 
3 


3 


Al Ameen 


4 


Rahila Beevi 


Mother 


ΝΑ 


And whereas an enquiry conducted through the 
Assistant Labour Officer, Attingal it is understood that the 
following persons are the dependents of the deceased 
workman within the meaning of Section 2 (1 ) (d ) of the 
Workmen s Compensation Act, 1923 . 


Now , therefore , notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 ( Fifteen ) days from the date of publication of 
this notice in the Official Gazette . If no such claims are 


21st DEC. 2010] 


LABOUR DEPARTMENT 


136 


received within the stipulated time limit , the entire amount - 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 

- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, നെടുമങ്ങാട് 
ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിൽ കല്ലറ സെക്ഷൻ ഓഫീസിൽ 

ജോലി നോക്കി വരവെ മാര ക മായി അ പക ട മു ണ്ടായി 
മരണ മടഞ്ഞ ശ്രീ . ബി . ഷാനവാസിന്റെ ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,22,340 രൂപ 
( നാലു ലക്ഷത്തി ഇരു പ ത്തി ര ണ്ടാ യി രത്തി മുന്നൂറ്റി 
നാൽപ്പതു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 

തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
1. ഷജി ലാ ബീവി ( ഭാ ര്യ ) 2 . മു ഹ മ്മദ് ഷാ ( മ കൻ) , 
3 . അൽ അമീൻ ( മ കൻ) 4. റാഹി ലാ ബീവി ( മാതാവ്) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. - 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുൻപാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താ ണ്. അ തി നു ശേഷം ലഭിക്കുന്ന അവകാശവാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


M/ s. M . K . S . Regd. No . 463 , ചാലയുടെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . സദാ ശി വൻ എന്ന സദാ ന ന്ദന്റെ ആശിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 23,869 രൂപ 
( ഇരു പത്തി മൂന്നാ യി രത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതു 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനു സരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിത രായി 
വിലാസിനി ( ഭാര്യ ) മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകംഎന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


No. WCA -183/ 1997 . 

4th December 2010 . 
Whereas Kerala Headload Workers Welfare Fund 
Board , Thiruvananthapuram has deposited with this Court 
an amount of Rs . 23 , 869 (Rupees Twenty three thousand 
eight hundred and sixty nine only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Sadasivan @ Sadanandan who met with a 
fatal accident on 6 - 10 - 1991 arising out of and in the course 
of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Attingal, it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1) ( d ) of the 
Workmen s Compensation Act, 1923 . 


No. WCA 197/ 2010. 

4th December 2010. 
Whereas The New India Assurance Company Ltd ., 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 7 , 18 , 989 (Rupees Seven lakh Eighteen 
thousand nine hundred and eighty nine only) as 
Workmen ’s Compensation payable to the dependents of 
the deceased workman Sri Biju , who met with a fatal 
accident on 13 - 12 -2003 arising out of and in the course 
of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Neyyattinkara it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 
2 (1 ) (d ) of the Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


Sl. 


Name and Address 


Relationship 


No . 


1 


Father 


DETAILS OF DEPENDENTS 


Sri J. Varghese, 

Roadarikathu Puthen Veedu , 
Cheenikkara , Amboori, 
Mayam, P. 0 ., 

Thiruvananthapuram . 
C . Mary do. 


2 


Mother 


Name and Address Relationship 
Vilasini, 
Puthuval Puthen 

Wife 
Veedu , Vellaynickal P. O ., 
Aliyadu , Nedumangadu 

Now , therefore , notice is hereby given that any 
other persons claming to be the dependents of the 
deceased workman should prefer their claims, in writing 
before me within 15 (Fifteen ) days from the date of 
publication of this notice in the Official Gazette . If no 
such claims are received within the stipulated time limit , the 
entire amount of compensation will be disbursed to the 
dependents mentioned above. Claims, if any, preferred 
thereafter will not be considered . 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (Fifteen days ) from the date of publication 
of this notice in the Official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


21st DEC. 2010] 


LABOUR DEPARTMENT 


137 


- ശ്രീ . എസ്. സനൽ കു മാർ, അനിൽ നിവാസ്, Now , therefore notice is hereby given that any other 
കണ്ണക്കോട്, അമ്പലത്തിൻകാല , കാട്ടാക്കടയുടെ കീഴിൽ 

persons claiming to be the dependents of the deceased 
കെ .എൽ. 01- ഡബ്ല . 6457 ലോറിയിൽ ജോലിനോക്കിവരവെ 

workman should prefer their claims, in writing before me 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. ബിജുവിന്റെ 

within 15 days (fifteen days) from the date of publication 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
രൂപ 7, 18, 989 (രൂപ ഏഴു ലക്ഷത്തി പതിനെട്ടായിര ത്തി 

of this notice in the Official Gazette . If no such claims are 
തൊള്ളായിരത്തിഎൺപത്തിഒൻപത് രൂപ മാത്രം) ഈ ഓഫീസിൽ received within the stipulated time limit, the entire amount 
കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട പ രി ഹാര of compensation will be disbursed to the dependents 
ആക്റ്റിലെ 2 (1) ഡി വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം mentioned above . Claims, if any, preferred thereafter will 
ടിയാന്റെ ആശ്രിതരായി (1) ശ്രീ . ജെ . വർഗ്ഗീസ് ( പിതാവ്) (2 ) 

not be considered . 
ശ്രീമതി സി. മേരി (മാതാവ്) എന്നിവർ മാത്രമേ ഉള്ളുവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 

- ശ്രീ . എം. സി . സാമുവൽ, മുളവൻപറമ്പിൽ, പാണ്ടനാട് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 

- നോർത്ത് പി . ഒ . -യുടെ കീഴിൽ ജോലി നോക്കി 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

- വരവെ മാ ര ക മായി അ പ ക ട മു ണ്ടാ യി മ ര ണ മ ട ഞ്ഞ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 

ശ്രീ . എം . ആർ. രാധാകൃ ഷ്ണ പിള്ളയുടെ ആശ്രിതർക്ക് 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 

- തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,38,380 രൂപ 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് (മൂന്നു ലക്ഷത്തിമുപ്പത്തിഎട്ടായിരത്തി മുന്നൂറ്റി എൺപതു 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
അവകാശവാദങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല. 

കൾക്കുള്ള നഷ്ട പരിഹാര ആക്ടിലെ 2 ( 1) ഡി വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 

( 1) ശ്രീമതി ശ്രീദേവി ( ഭാര്യ ) , (2 ) ശ്രീമതി രമ്യാകൃഷ്ണൻ 
No. WCA 242/2009 . 

4th December 2010 . 

(മകൾ) ( 3 ) ശ്രീമതി രേ ഷ് മാ ക്യ ഷ് ണൻ ( മകൾ) , 
Whereas National Insurance Company Ltd . , 

( 4) ശ്രീ . രാഘവൻ ( പിതാവ്), ( 5) ശ്രീമതി തങ്കമ്മ (മാതാവ്) 
Thiruvananthapuram has deposited with this Court an 

എന്നിവർ മാത്രമേ ഉള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
amount of Rs . 3 , 38 ,880 (Rupees three lakh thirty eight 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
thousand eight hundred and eighty only ) as Workmen s 

ആരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഇ 
Compensation payable to the dependents of the deceased 
workman Sri M . R . Radhakrishna Pillai who met with a fatal 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
accident on 14 - 12 -2003 arising out of and in the course of 

ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
his employment under the above employer. 

ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
And whereas an enquiry conducted through the 

യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
Assistant Labour Officer, Chenganoor it is understood തുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
that the following persons are the dependents of the ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
deceased workman within the meaning of Section 

വാദങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല . 
2 ( 1) ( d ) of the Workmen s Compensation Act, 1923 . 


( 4 ) 


DETAILS OF DEPENDENTS 


- St . 
- No . 


Name and 
Address 


Relation 

ship 


No, WCA 437/ 2010 . 


| 4th December 2010 . 


Age 
(in case 
of minor) 

NA 


1 


Wife 


Smt. Sreedevi, 

Remya Bhavan , 
Thiruvandoor P. O ., 
Thiruvalla , 

Pin- 689 109 
Smt. Remya Krishnan 
Smt. Reshma Krishnan 


Whereas The Oriental Insurance Company Ltd ., 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 6 ,60 , 124 (Rupees six lakh sixty thousand 
one hundred and twenty four only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Manu who met with a fatal accident on 
1 - 6 - 2005 arising out of and in the course of 
his employment under the above employer. 


2 
3 


do. 
do . 


17 
13 
NA 


Daughter 
Daughter 

Father 


Sri Raghavan Pillai, 

Rajendra Bhavanam , 
Thiruvandoor P. O ., 
Thiruvalla , 

Pin- 689 109 
Smt. Thankamma do . 


And whereas an enquiry conducted through the 
Assistant Labour Officer, Thiruvananthapuram 2nd circle, 
Kazhakoottam it is understood that the following persons 
are the dependents of the deceased workman within the 
meaning of Section 2 ( 1 ) ( d ) of the Workmen s 
Compensation Act, 1923 . 


5 


NA 


Mother 


21st DEC. 2010 ] 


LABOUR DEPARTMENT 


138 


DETAILS OF DEPENDENTS 


And whereas an enquiry conducted through the 
Assistant Labour Officer, Neyyattinkara it is understood 
that the following persons are the dependents of the 
deceased workmen within the meaning of Section 
2 ( 1) (d ) of the Workmen s Compensation Act, 1923. 

DETAILS OF DEPENDENTS 


Sl. 
No. 


2 


2 


Name and Address Age Relationship 

(in case of Minor) 
Smt. R . Sanalkumari NA 

Wife 
Kallampotta vila Veedu , 
Vettamangalam , 
Rassalpuram P. O ., 
Neyyattinkara 
Aswani Vijayan 

6 years Daughter 
do . 
Aswal Vijayan 

5 years 

Son 
do . 
Smt. Balamma 

Mother 
do . 
Smt. Vasantha 

NA 

Sister 


3 


4 


NA 


- 5 


- St . Name and 

Age Relation 
| No . Address 

( in case ship 

of Minor ) 
1 Smt. Preetha , G . 

NA Wife 
Sruthi Nilayam , Pullukadu , 
Karimanal P. O ., Kulathoor, 
Thiruvananthapuram 
now residing at S . N . Cottage , 
Pottayilkada , Ayira P. O ., 

Neyyattinkara, Tvpm . 
Manjith 

do . 

5 years Son 
Omana @ Sushama 

NA Mother 
Sruthi Nilayam , Pullukadu , 
Karimanal P . O ., Kulathoor, 
Thiruvananthapuram 
now residing at Arun Nivas, 
Kizhakkumkara Manchavila , 

Kulathoor P. O ., Tvpm . 
Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days ) from the date of publication 
of this notice in the Official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 

രതി ജയ ദേ വൻ, H ., ഐശ്വര്യ , പൗണ്ട്ക ട വ് , 
വലി യ വേളി പി . ഒ ., തിരു വ ന ന്ത പു ര ത്തിന്റെ കീഴിൽ 
KL -01- E -2790 ലോറിയിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . മനുവിന്റെ ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 6,60,124 രൂപ 
( ആറുലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി ഇരുപത്തി നാലു 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ഡി വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1) ശ്രീമതി. പീത , ജി . ( ഭാര്യ ) , ( 2 ) മഞ്ജിത് (മകൻ) 
( 3 ) ശ്രീമതി ഓമന (അമ്മ), എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല. 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days ) from the date of publication 
of this notice in the Official Gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


| KSRTC-യുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . വിജയന്റെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5, 88 ,967 രൂപ 
( അഞ്ചുലക്ഷത്തിഎൺപത്തിഎട്ടായിരത്തി തൊള്ളായിരത്തി 
അറുപത്തിഏഴ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ഡി 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ മരണ 
സമയത്തെ ആശ്രിതരായി (1) ശ്രീമതി ആർ. സനൽകുമാരി 
(ഭാര്യ ) , ( 2) അശ്വനി വിജയൻ (മകൾ), ( 3) അശ്വൽ വിജയൻ 
(മകൻ), ( 4 ) ബാലമ്മ ( മാതാവ്), ( 5 ) വസന്ത (സഹോദരി) 
എന്നിവർ മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴു വനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിത ര ണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


- (6) 


No. WCA 587/2007. 

- 4th December 2010 . 
Whereas KSRTC has deposited with this Court an 
Amount of Rs. 5 ,88, 967 (Rupees five lakh eighty eight 
thousand nine hundred and sixty seven ) only as 
Workmen s Compensation payable to the dependents of 
the deceased workman Sri Vijayan, who met with a fatal 
accident on 30 - 4 -2004 arising out of and in the course of 
his employment under the above employer. 


Office of the 
Secretary , State Advisory 
Contract Labour Board , 
Thiruvananthapuram . 


( Sd.). 
Commissioner for Workmen s 

Compensation . 


21st DEC. 2010 ] 


LABOUR DEPARTMENT 


139 


നോട്ടീസ് 

നൽകു ന്ന തി നായി 4 , 14, 400 രൂപ ( നാലു ലക്ഷത്തി 
പതിനാലായിരത്തി നാന്നൂറ് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട പ രി ഹാര 
നമ്പർ ഡി - 4299 / 2010 . 

2010 ആഗസ്റ്റ് 3. - ആക്റ്റിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം 
- ശ്രീ . നവാസ്, എം . എസ്. s/ o സീതി, മട പ്പ നാൽ ടിയാന്റെആശിത രാ യി തിരു വ ന ന്ത പുരം ജില്ല , 
ഹൗസ്, ആമ്പല്ലൂർ, കാഞ്ഞിരമറ്റത്തിന്റെ കീഴിൽ ജോലി 

വെളളനാട്, ഉറിയാക്കോട് പി. ഒ., തെക്കുംകര പുത്തൻവീട് 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

( 1) ശ്രീമതി കെ . പത്മാ വ തി ( മാ താ വ് ) , ( 2 ) ടിയിൽ 
ശ്രീ . രാജീവ്, ഓലിയാമ്പുറത്ത് ഹൗസ്, വാഴപ്പിള്ളിക്കരയുടെ 

ശ്രീമതി എ . പി. മഞ്ജു ( അ വിവാഹിതയായ സഹോദരി) 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
5,20, 596 രൂപ (അഞ്ചുലക്ഷത്തി ഇരുപതിനായിരത്തിഅഞ്ഞൂറ്റി അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
തൊണ്ണൂറ്റിയാറ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 

ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
തൊഴി ലാ ളി കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ടിലെ കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
ആശിതരായി മൂവാറ്റുപുഴ താലൂക്ക്, വാഴപ്പിള്ളിക്കരയിൽ, 

തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
ഓലി യാ പ്പു റത്ത് വീട്ടിൽ (1) ശ്രീമതി സിന്ധു (ഭാര്യ) , അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴു 
മൂവാറ്റുപുഴ, ചെറുവെട്ടൂർ, എബളക്കാട് വീട്, ശ്രീ . കുമാരൻ 

വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
( പിതാവ്) എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ന്നതല്ല. 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 

- നമ്പർ ഡി - 2040 / 2010 . 

| 2010 നവംബർ 19. 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 

ഇടുക്കി ജില്ലയിലെ അടി മാ ലി യി ലു ളള ഈസ്റ്റേൺ 
അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ് പ രി ഹാരത്തുക 

കോൺഡിമെൻസ് പവറ്റ് ലിമിറ്റഡിന്റെ കീഴിൽ ജോലി 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 

നോക്കി വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 

മരണമടഞ്ഞ ശ്രീ . വിനോദ്, കളളിക്കാട്ടിന്റെ ആശ്രിതർക്ക് 
ന്നതല്ല . 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5, 51,592 രൂപ 
(അഞ്ചുലക്ഷത്തിഅമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി 

രണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
നമ്പർ ഡി.- 1560 / 2010 . 

2010 നവംബർ 18 . 

കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്റ്റിലെ 2 ( 1) ( ഡി ) 
-- മെസ്സേഴ്സ് വെസ്റ്റ് കോസ്റ്റ് കോൺക്രീറ്റ് പ്രോഡക്ട്സ് വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
അങ്കമാലിയുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി എറണാകുളം ജില്ല , കുട്ടമ്പുഴ പി . ഒ ., കളളിക്കാട്ട് വീട്, 
അ പ ക ട മു ണ്ടാ യി മ ര ണ മ ടഞ്ഞ ശീ . നല്ല പെ രു മാൾ, ( 1 ) ശ്രീ . ജോർജ് ( പി താ വ് ), ( 2 ) ടിയിൽ 
നികർത്തിൽ പറമ്പ് വീട്, വാതുരുത്തിയുടെആശ്രിതർക്ക് 

| ശ്രീമതി തസ്യാക്കുട്ടി ( മാതാവ്) എന്നിവർ മാത മേ 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,81,222 രൂപ ഉള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അപ്രകാരമുള്ള 
(മൂന്നുലക്ഷത്തി എൺപ ത്താന്നാ യി രത്തി ഇരു ന്നൂറ്റി ആശിത രാ ണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കി ലും 
ഇരുപത്തിരണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്റ്റിലെ 2 (1) ( ഡി ) ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ട തും ആയ ത് 
നെട്ടൂർ പി . ഒ., കട വിൽ വീട്, നങ്ങേരത്തും പറമ്പിൽ തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
(1) ശ്രീമതി ശൈൽവി, (2 ) ടിയിൽ മാസ്റ്റർ വിഗ്നേഷ് ( മൈനറായ അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക 
മകൻ) എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 

താണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് പരിഗണിക്കുന്നതല്ല . 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 

നമ്പർ ഡി - 2053/ 2010. 

2010 നവംബർ 19 . 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 

ശ്രീ . വി . എ . വിജയൻ, വാഷങ്ങാട്ടിൽ വീട്, ഇരുംപനം 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 

പി . ഒ .-യുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 

അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഷാജു , ചിറ്റേത്ത് ഹൗസ്, 
ന്നതല്ല . 

കറുകപ്പിളളി പി. ഒ . -യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട 
പരിഹാരം നൽകുന്നതിനായി 6, 77 , 397 രൂപ ( ആറുലക്ഷത്തി 

എഴുപത്തേഴായിരത്തിമുന്നൂറ്റി തൊണ്ണൂറ്റിഏഴ് രൂപ മാത്രം) ഈ 
നമ്പർ ഡി - 907 / 2010 . 

2010 നവംബർ 19 . 

ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ജോലി നോക്കി വ ര മാരക മാ യി അ പ ക ട മു ണ്ടായി ടിയാന്റെ ആശ്രിതരായി എറണാകുളം ജില്ല , ഐക്കരനാട്, 
മരണ മടഞ്ഞ ശീ . അജേ ഷ് കുമാർ, തെക്കുംകര പുത്തൻ കറുകപ്പള്ളി പി. ഒ. (1) ശ്രീ . സി . എ . രാമകൃഷ്ണ ൻ ( പിതാവ്), 
വീടിന്റെ ആശിതർക്ക് തൊഴിലാളി നഷ്ട പ രി ഹാ രം ( 2) ടിയിൽ ശ്രീമതി സുശീല (മാതാവ്) എന്നിവർ മാത്രമേ 


21st DEC. 2010] 


LABOUR DEPARTMENT 


140 


കമ 


ഉള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട് 
ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തു മാ ണ് . നിർദ്ദി ഷ സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


- പേരും 

മരിച്ചയാളുമായുള്ള വയസ് 
| നമ്പർ മേൽവിലാസവും ബന്ധം 
ലീലാമണി, 

മാതാവ് - 60 
കണ്ടത്തിൽ വീട്, 
വണ്ടൻമേട് പി. ഒ., 

ഇടുക്കി 
ആശ, ടി 

ഭാര്യ 
സജിത്, ടി 

മകൻ 
ശരത്, ടി 


എന്നിവർ മാത്രമേയുള്ളുവെന്ന് നെടുങ്കണ്ടം അസിസ്റ്റന്റ് ലേബർ 

ഓ ഫീ സർ അന്വേ ഷണം നടത്തി അറി യിച്ചിട്ടു ണ്ട് . 
നമ്പർ ഡി - 3746 / 2009. 

2010 നവംബർ 18. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 

ആരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
കീ ഴിൽ ജോലി നോക്കി വ ര 

മാ ര ക മാ യി 

15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പിക്കേ 
അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ ശീ . കു ഞ്ഞു മോൻ, 

ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമ യ 
പളളിമുക്കിനു സമീപം, പേഴുംകര, പാലക്കാടിന്റെ ആശ്രിതർക്ക് 

പരിധിക്കകം യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 3, 81,241 രൂപ 

മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
(മൂന്നുലക്ഷത്തിഎൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല. 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 12 (1) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശിത രായി വർക്ക്മെൻസ് കോമ്പൻസേഷൻ 

- ( ഒപ്പ്) 
പാല ക്കാട് ജില്ല , പള്ളിപ്പുറം, പി . ഒ . പേഴും ക ര , കോടതി, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഫോർ വർക്കലൈൻസ് 
പള്ളിമു ക്കിനു സമീപം ശീമതി സുബൈദ ( ഭാര്യ ) കമ്മീഷണറുടെ കാര്യാലയം, - കോമ്പൻസേഷൻ. 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട് 
ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് കേരള 

നോട്ടീസ് 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 

നമ്പർ WCC . 198 / 2007. 

2010 നവംബർ 29 , 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 

കെ . എസ്. ഇ . ബി ., ഷൊർണൂർ ഇല ക് ടി ക്കൽ 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക ഡിവിഷൻ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിനോക്കി 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. വരവെ അപകടമുണ്ടായി 30 - 10 - 2006 -ാം തീയതി മരണമടഞ്ഞ 
അ തി നു ശേഷം ലഭി ക്കു ന്ന അ വ കാ ശ വാദ ങ്ങ ൾ ഷാഫി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
പരിഗണിക്കുന്നതല്ല. 

നൽകു ന്ന തി നായി കെ . എസ്. ഇ . ബി . 4, 45,611. 05 രൂപ 

( നാലു ലക്ഷത്തി നാൽപത്തഞ്ചായിരത്തി അറുനൂറ്റിപതിനൊന്ന് 
- (ഒപ്പ്) 

രൂപ അഞ്ച് പൈസ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
കമ്മീഷണറുടെ ഓഫീസ്, 

- കമ്മീഷണർ 

അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം മരണമടഞ്ഞ ശ്രീ . ഷാഫിയുടെ 
എറണാകുളം. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). ആശ്രിതരായി (1) ശ്രീമതി മുനീറ (ഭാര്യ) , (2) മൈനർ ഷഫീഖ് 

(മകൻ), (3 ) ശ്രീ . ഖാദർ ( പിതാവ്), (4 ) ശ്രീമതികുഞ്ഞീര്യ 

(മാതാവ്) ആലുക്കൽ വീട്, കോട്ടപ്പുറം, വലിയകുന്ന്, വളാഞ്ചേരി, 
നോട്ടീസ് 

മല പ്പുറം ജില്ല എന്നിവർ മാത്രമേ ഉള്ളു വെന്ന് തിരൂർ 

അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
നമ്പർ എ -1297 /2009/ WCC .250 / 2003. 2010 ഏപ്രിൽ 29. ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 

ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് കേരള 
- ശ്രീ. കെ . വി. വർഗ്ഗീസ്, കല്ലായിൽ ഹൗസ്, ചെല്ലാർകോയിൽ, 

ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
ഇടുക്കി ജില്ല എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 

എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആ യാത് 
വ ര ത പ ക ട മു ണ്ടാ യി 3 - 5 - 2 003 - ൽ മ ര ണ പ്പെട്ട 

തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
ശ്രീ . സന്തോഷ് ദാസ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 

അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽ 
നഷ്ടപരിഹാരം നൽകുന്നതിനായി കേസിലെ 2 -ാം എതിർ 

പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
കക്ഷിയായ ദി ന്യൂ ഇൻഡ്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, 

ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ഡിവി ഷ ണൽ ഓഫീ സ് , തൃശ്ശൂർ 6, 86,778 രൂപ ( ആറ് 
ലക്ഷത്തിഎൺപത്തിആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ 

- ( ഒപ്പ്) 
മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 

ഡെപ്യൂട്ടി ലേബർ 

വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് കമ്മീഷണറുടെ ഓഫീസ്, - കോമ്പൻസേഷൻ കമ്മീഷണർ 
നിർവചിച്ച പ്രകാരം ശ്രീ. സന്തോഷ് ദാസിന്റെ ആശ്രിതരായി പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


21st DEC. 2010 ] 


LABOUR DEPARTMENT 


141 


NOTICE 
No. B -352/2010 . 

30th November 2010 . 
Whereas, the K . S . E . B . Kasaragod has deposited with 
this Court an amount of Rs. 4 ,52 ,940 (Rupees four lakh 
fifty two thousand nine hundred and fourty only ) as 
Workmen s Compensation payable to the dependents of 
the deceased Workman Sri Dharmapalan , who met with a 
fatal accident on 1- 12 -2008 out of and in the course of his 
employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Kasaragod, it is understood that 
the following persons are the dependants of the deceased 
workman within the meaning of Section 2 ( 1) (d ) of the 
Workmen s Compensation Act, 1923. 


stipulated time limit, the entire amount of compensation will 
be disbursed to the dependents mentioned above. Claims, if 
any preferred thereafter will not be considered . 

-- കെ . എസ്. ഇ . ബി. കാസറഗോഡ്- ന്റെ കീഴിൽ ജോലി 
നോക്കി വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ധർമ്മപാലന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ട പരിഹാരം നൽകു ന്ന തി നായി 4,52,940 രൂപ ( നാല് 
ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണ 
ത്തിൽ ടിയാന്റെ ആശ്രിതരായി 


| ക്രമ പേരും 

- മരണമടഞ്ഞ 
നമ്പർ മേൽവിലാസവും 

തൊഴിലാളിയും വയസ് 

മായുള്ള ബന്ധം 
1 ചന്ദ്രാജി റാവു , അതിതമൂല വീട്, പിതാവ് 

പി . ഒ . കുണ്ടാർ, 

കാസറഗോഡ്. 
2 ലീലാവതി 

മാതാവ് 38 
- 3 സുധാകരൻ 

സഹോദരൻ 


DETAILS OF DEPENDENTS 


Sl. 


Name and 
Address 


Relationship 
with the deceased Age 

person 


- 


19 


No. 


- 


48 


1 Chandroji Rao , Athithamoola Father 

Veedu , P. O . Kundar, 

Kasaragod . 
2 Leelavathy 

do. Mother 
3 Sudhakaran 

Brother 


- 


38 


- എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്ന വ രായി വേറെ ആരെങ്കിലു മു ണ്ടെ ങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജരായി അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അവധി കഴിഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കുന്നതല്ല. 


do . 


- Now, therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
Workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
15 days from the date of publication of this notice in the 
Official Gazette . If no such claims are received within the 


Office of the Deputy 
Labour Commissioner, 
| Kannur. 


| (Sd.) 
Commissioner for 
Workmen s Compensation . 


